| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


. 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


26th July 2011 
2011 ജൂലൈ 26 
4th Sravana 1933 
1933 ശ്രാവണം 4 


2011 ജൂലൈ 26 


No. 


- 


| 30 


30 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ PR1/ 236/ 1121/ 2011 . 


2011 ജൂ 


ലൈ 8 . 


-- തൃശ്ശൂർ ജില്ലയിലെ വിദ്യുച്ഛക്തി പ്രസരണ വിതരണ -- ലൈനിന്റെ പേര് - അഞ്ചങ്ങാടി 33 കെ . വി . സബ്സ്റ്റേഷനിൽ 
ശ്യംഖല മെച്ചപ്പെടുത്തുക, പസ രണ വിതരണ നഷ്ടം 

നിന്നും മേത്തല 33 കെ . വി . സബ് സ്റ്റേഷനി 
കുറ യ്ക്കു ക , ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് 

ലേക്കുള്ള SC ലൈൻ. 
ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ 

ജില്ല തൃശ്ശൂർ. 
ലൈനുകൾ, സബ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് കേരള 
സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് ( ഇനി മുതൽ ബോർഡ് - താലൂക്ക് കൊടുങ്ങല്ലൂർ. 
എന്നു വിളിക്കുന്നു ) താഴെപ്പറയുന്ന സ്കീമിന് അനുമതി 

വില്ലേജ് അഴിക്കോട്, മേത്തല എറിയാട്, എടവിലങ്ങ്, 
നൽകിയിരിക്കുന്നു. 

എസ്. എൻ. പുരം ( പനങ്ങാട്) , പടിഞ്ഞാറെ 
സ്കീമിന്റെ പേര് സിസ്റ്റം ഇംപൂവ്മെന്റ്, തൃശ്ശൂർ ജില്ല . 

വെമ്പല്ലൂർ. 


വിവരങ്ങൾ: 


സ്ഥാനം - തൃശ്ശൂർ ജില്ലയിലെ 33 കെ . വി . മേത്തല സബ് 

സ്റ്റേഷൻ നിർമ്മാണവും ഇതി നോ ട നു ബ ന്ധിച്ച് 
33 കെ . വി . ലൈൻ താഴെ പറയുംവിധം തൃശ്ശൂർ 
ജില്ലയിലെ വിവിധ സ്ഥല ങ്ങ ളിൽ കൂടി കട ന്നു 
പോകുന്നതുമായിരിക്കും. 


സബ് സ്റ്റേഷൻ - 33 കെ . വി . മേത്തല സബ് സ്റ്റേഷൻ 

നിർമ്മാണം 


പസരണ വിതരണ ലൈനുകൾ - 33 കെ . വി . സിംഗിൾ 

സർക്യൂട്ട് ലൈൻ 10 കി. മീ . 


കമ്മീഷനിംഗ് ഈ സ്കീം 2011 - ൽ കമ്മീഷൻ ചെയ്യുന്നതാണ്. 


അ ട ങ്കൽതുക - ഈ സ്കീമിന് 2010 - 11 നില വാ ര ത്തിൽ 

- 675 ലക്ഷം ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 


ആനുകൂല്യങ്ങൾ 


ഈ പ സ ര ണ വിത രണ് സം വി ധാനം 
ക മ്മീ ഷൻ ചെയ്യു ന്ന തോടു കൂടി തൃശ്ശൂർ ജില്ല യിൽ 
കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ അഴിക്കോട്, മേത്തല , 
എറിയാട്, എടവിലങ്ങ്, എസ്. എൻ. പുരം ( പനങ്ങാട്), 
പടിഞ്ഞാറെ വെമ്പല്ലൂർ എന്നീ വില്ലേജുകളിലേയും പരിസര 
(പദേ ശ ങ്ങ ളി ലേ യും ഉ പ ഭോ ക്താ ക്കൾക്ക് ഗുണ മേന്മ 
യുള്ള വൈദ്യുതി വിതരണം ലഭ്യമാക്കാൻ കഴിയും. അനു 
മതി ലഭിച്ച മേൽപ്പറഞ്ഞ സ് കീം നട പ്പി ലാ ക്കു 
ന്നതിന് ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ന്റെ 67, 164 എന്നീ വകു 
പ്പു ക ളിൻ പ്രകാരം ഇല ക് ടി സിറ്റി ബോർഡിൽ 
നിക്ഷിപ്തമായ എല്ലാ അധികാരവും ഉപയോഗിക്കുന്നതാണ്. 
മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ വിദ്യുച്ഛക്തി പ്രസരണത്തിനും 
വിത ര ണ ത്തിനും വേണ്ടി 

വ യ റു കൾ, 
പോസ്റ്റുകൾ, വാൾബാ ക്ക റ്റു കൾ, സ്റ്റേകൾ, ഉപക ര ണ 
സാ മഗികൾ എന്നിവ വയ് ക്കു ന്ന തിനും അഥവാ 
ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും 
ആവശ്യമായ ടെലഗ്രാഫിക് അല്ലെങ്കിൽ ടെലഫോണിക് 
സംപ്രേഷണത്തിനും ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 164 
വകുപ്പനുസരിച്ചും ടെലഗ്രാഫിക് അതോറിറ്റിക്കുള്ള എല്ലാ 
അധികാരങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടായിരിക്കും. 


- മേൽ പ റഞ്ഞ മേത്തല സബ് സ്റ്റേ ഷനെ സംബ ന്ധിച്ച 
സ് കീം ഔദ്യോഗിക ഗസറ്റിൽ പ്രസി ദ്ധീ ക രി ക്കുകവഴി 
ഇതിനാൽ വിജ്ഞാപനം നടത്തിക്കൊള്ളുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
ഇരിഞ്ഞാലക്കുട, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


